Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERNN 


കേരള 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


IRUVANANTHAPUR 


SDAY 


No . 


Vol. LVII 
വാല്യം 57 


- THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th March 2012 

2012 മാർച്ച് 13 
23rd Phalguna 1933 
1933 ഫാൽഗുനം 23 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 

THRISSUR DISTRICT 


തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


നമ്പർ ബി5- 10003/ 11/ കെ . ഡിസ്. 

2011 ജൂൺ 27 . 
സൂചന: - (1) ശ്രീ . ശങ്കരൻ നായർ എന്നയാളുടെ അപേക്ഷ . 

(2 ) തലപ്പിള്ളി അഡീ. തഹശീൽദാരുടെ 

14- 6 - 2011 - ലെ സി5 - 10170 / 11 നമ്പർ റിപ്പോർട്ട്. 
( 3) ജില്ലാ കളക്ടറുടെ 13 - 4 - 2010 - ലെ ബി6 - 58688 / 06 

നമ്പർ നടപടിക്രമം. 
(4) ജില്ലാ കളക്ടറുടെ 26 - 6- 2010 - ലെ ബി6 -58688/06 

നമ്പർ നടപടിക്രമം. 


- വടക്കാഞ്ചേരി വില്ലേജ് സർവേ 465 / 2 - ൽപ്പെട്ട ഭൂമിയുടെ 
തരം രേഖപ്പെടുത്തിയതിനെതിരെ സൂചന (1) പ്രകാരമുള്ള 
അപേക്ഷയിൽ തലപ്പിള്ളി അഡീ. തഹശീൽദാർ അന്വേഷണ 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 

- അഡീ. തഹശീൽദാരുടെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
വടക്കാഞ്ചേരി വില്ലേജ് സർവേ 465/ 2 എന്നീ നമ്പരുകളിൽപ്പെട്ട 
ഭൂമി റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് 
ആക്സസസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
- 40, 000 ( നാൽപ്പതിനായിരം ) ന്യായവില നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . ആയതിൻപ്രകാരം ബന്ധപ്പെട്ട 
സബ് രജിസ്ട്രാർ അനന്തരനടപടി സ്വീകരിക്കേണ്ടതാണ്. ജില്ലാ 
കളക്ടറുടെ സൂചന ( 3 ) ഉത്തരവിലെ ഖണ് ഡിക 3 , 4 
പകാരമുള്ള നിർദ്ദേശങ്ങൾ സബ് രജിസ് ടാർ 
പാലിക്കേണ്ടതാണ്. ഈ ഉത്തരവ് മേൽവക ഭൂമികളുടെ 
രജിസ്ട്രേഷൻ നടക്കുന്നതിലേക്കായി ബന്ധപ്പെട്ട സബ് 
ര ജി സ് ട്രാർ ഓഫീസിൽ ഹാജരാക്കുന്നതിനു മാത്രം 
അനുവദിച്ചു . 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


നോട്ടീസ് 


( 5 ) 


നമ്പർ ബി1- 19458 / 2011. 


2012 ജനുവരി 28. 


നമ്പർ ബി1- 14 / 2012. 

- 2012 ജനുവരി 28 . 
- ചാവക്കാട് താലൂക്ക്, പൂക്കോട് വില്ലേജ് റീസർവെ 
167 / 12 - ൽപ്പെട്ട 4 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ . വൽസലൻ S/o സുബ്രഹ്മണ്യൻ, അയിനിപ്പിള്ളി വീട്ടിൽ, 
പേരകം, ചാവക്കാട് എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത 
ഭൂമി ടിയാന്റെ പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 

കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


ചാവക്കാട് താലൂക്ക്, ഗുരുവായൂർ വില്ലേജ് റീസർവെ 
161| 7 - ൽപ്പെട്ട 4 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ട യ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ . ഷബാബ് ബഷീർ S/o മുഹമ്മദ് ബഷീർ , മാളിയേക്കൽ, 
പാലയൂർ, ഗുരുവായൂർ എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. 
പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR ആക്റ്റ് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


( 2) 


നമ്പർ ബി1 -401/ 2012. 

2012 ജനുവരി 28. 
ചാവക്കാട് താലൂക്ക്, പേരകം വില്ലേജ് റീസർവെ 
7 / 10 - ൽ പ്പെട്ട 4 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 

ശ്രീ . വർക്കി S/ o ലോന, വാഴപ്പുള്ളി, കാവീട് ദേശം, പേരകം, 
ചാവക്കാട് താലൂക്ക് എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത 
ഭൂമി ടിയാന്റെ പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


- (6 ) 
നമ്പർ ബി1 - 402/ 2012 . 

2012 ജനുവരി 28. 
- ചാവക്കാട് താലൂക്ക്, പേരകം വില്ലേജ് റീസർവെ 
83 / 3 - ൽപ്പെട്ട 7 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 

ശ്രീ. ബാലൻ S/ o കൊച്ചുണ്ണി, മരയ്ക്കാത്ത്, കാരയൂർ, പേരകം 
എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ 
MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 400 / 2012 . 

2012 ജനുവരി 28. 
- ചാവക്കാട് താലൂക്ക്, പേരകം വില്ലേജ് റീസർവെ 
16 / 3 - ൽ പ്പെട്ട 12 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ . സണ്ണി S/o ലോന , വാഴപ്പുള്ളി, കാവീട് ദേശം, പേരകം, 
ചാവക്കാട് താലൂക്ക്എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത 
ഭൂമി ടിയാന്റെ പേരിൽ MLR ആക്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 19456 / 2011. 

2012 ജനുവരി 28. 
ചാവക്കാട് താലൂക്ക്, പാവറട്ടി വില്ലേജ് റീസർവെ 
128 / 10 - ൽപ്പെട്ട 7 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി സോണിയ അജി, പുത്തൂര്, കാക്കശ്ശേരി, പാവറട്ടി 
വില്ലേജ് എന്നവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുടെ 
പേരിൽ MLR ആക്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 15 / 2012. 

2012 ജനുവരി 28. 
ചാവക്കാട് താലൂക്ക്, തെക്കാട് വില്ലേജ് റീസർവെ 
21/ 4 - ൽപ്പെട്ട 8 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി സാവിത്രി രാധാകൃഷ്ണൻ, ശീ . അഭിലാഷ്, 
തെവളപ്പിൽ, തെക്കാട്, ചാവക്കാട് എന്നിവർ അപേക്ഷി 
ച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുകളുടെ പേരിൽ MLR ആക്റ്റ് 
പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


(8 ) 
നമ്പർ ബി1 - 399 / 2012 . 

2012 ജനുവരി 28. 
ചാവക്കാട് താലൂക്ക്, പേരകം വില്ലേജ് റീസർവെ 
7 / 10 - ൽപ്പെട്ട 5 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
വാഴപ്പുള്ളി ലോന മകൻ ദേവസ്സി എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR 
ആക്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 19457 / 2011. 

2012 ജനുവരി 28. 
ചാവക്കാട് താലൂക്ക്, ബഹ്മകുളം വില്ലേജ് റീസർവെ 
171 / 3 - ൽപ്പെട്ട 12 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി ഗീത D /o തോമസ്, ചകമാക്കിൽ, പാവറട്ടി, തൃശ്ശൂർ 
എന്നവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുടെ 
പേരിൽ MLR ആക്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർമുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


- (10) 
നമ്പർ ബി1 - 19118 / 2011. 

2012 ജനുവരി 28. 
കൊടുങ്ങല്ലൂർ താലൂക്ക്, പടിഞ്ഞാറെ വെമ്പല്ലൂർ വില്ലേജ് 
റീസർവെ 225 / 9- ൽപ്പെട്ട 1.32 ആർസ് നികുതി കെട്ടാത്ത ഭൂമി 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശീമതി ഷീജ W / o ശ്രീ . സുന്ദര ൻ & ശ്രീ . സുന്ദരൻ, 

തെയ്യിൽ ഹൗസ്, പടിഞ്ഞാറെ വെമ്പല്ലൂർ, തൃശ്ശൂർ എന്നിവർ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുകളുടെ പേരിൽ 
MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർമുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 
ഓഫീസർക്കുവേണ്ടി. 


